Regn . No. KERBIL/ 2012 / 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N ) / 634/ 2015 -17 


GOVERNN 


ലി 


കര 


രള സർക്ക 
NIMENT OF 


പോർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ജൂൺ 9 
9th June 2015 
1190 ഇടവം 26 
26th Idavam 1190 
1937 ജേഷ്ഠം 19 
19th Jyaishta 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOZHIKODE DISTRICT 

നോട്ടീസ് 


- [ കേരള എസ്ചീറ്റ് ആന്റ് ഫോർഫി ച്ചേഴ്സ് ആക്ട്ട് 
സെക്ഷൻ 5 പ്രകാരം) 
നമ്പർ ജി -13270/ 2014. 

2015 ഏപ്രിൽ 30 . 
താമരശ്ശേരി താലൂക്കിലെ തിരുവമ്പാടി വില്ലേജിലെ സർവെ 
നമ്പർ 74 /1ബി1- ൽപ്പെട്ട 30 സെന്റ് ഭൂമി അന്യം നിന്നതായി 
കണ ക്കാക്കി എസ്ചീറ്റാക്കി സർക്കാർ ഏറ്റെടു ക്കു ന്നത് 
സംബന്ധിച്ച നടപടി ആരംഭിച്ചിട്ടുണ്ട്. ആയത് സംബന്ധിച്ച് 
ആക്ഷേപമുള്ളവർക്ക് പരസ്യ തീയതി മുതൽ 6 മാസത്തിനകം 

കോഴിക്കോട് റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
ആക്ഷേപം സമർപ്പിക്കാവുന്നതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
കോഴിക്കോട്. 

സബ് കളക്ടർ. 


